9 


Kottarakkara Taluk 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


പരസ്യം 


1 


കുഞ്ഞുമോൾ സജി 


ഭാര്യ 


38 


2 


അക്സാ സജി 


മകൾ 


14 


3 


അഫിൻ സജി 


മകൻ 


10 


നമ്പർ എ4-7036 / 2021 . 

2021 ഏപ്രിൽ 15 . 
കൊട്ടാ ര ക്കര താലൂക്കിൽ വെളി ന ല്ലൂർ വില്ലേ ജിൽ 
കരിങ്ങന്നൂർ മുറിയിൽ പാറവിള വീട്ടിൽ സുധർമ്മണി , എസ് . 
9-2-2021 - ൽ മരണപ്പെട്ടുപോയി . പരേതയുടെ പേരിലുള്ള വിവിധ 
ആവശ്യങ്ങൾക്കുവേണ്ടി ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടു 
കൊണ്ട് പരേതയുടെ സഹോദരൻ ടി വില്ലേജിൽഅരുണാലയം 
വീട്ടിൽ മോഹൻദാസ് കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതയുടെ അവകാശികളായി 
താഴെപ്പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


മരണമടഞ്ഞ സജി ജി . വർഗ്ഗീസ് - ന്റെ നിയമാനുസൃത 
അവകാശികൾ മേൽപറഞ്ഞിരിക്കുന്ന 1 മുതൽ 3 വരെയുള്ളവർ 
ആണെന്ന് വിവരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തി 
നകം കുന്നത്തൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് രേഖാമൂലം 
സമർപ്പിക്കേണ്ടതാണ് . നിർദ്ദിഷ്ട സമയ പരിധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


1 


മോഹൻദാസ് 


സഹോദരൻ 


66 


കുന്നത്തൂർ . 


തഹശീൽദാർ , 


2 


ഷീല 


സഹോദരി 


58 


3 


ഷീജ 


സഹോദരി 


54 


Pathanapuram Taluk 


പരസ്യം 


നമ്പർ എൻ2-6016 / 2020 . 


2020 ഒക്ടോബർ 22 . 


പരേത അവിവാഹിതയായിരുന്നു . പരേതയുടെ മാതാ 
പിതാക്കൾ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതയുടെ നിയമാനുസൃത 
അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അവകാശ 


പത്തനാപുരം താലൂക്കിൽ പത്ത നാപുരം വില്ലേജിൽ 
പാതിരിക്കൽ എന്ന സ്ഥലത്ത് തോട്ടത്തിൽ കാലായിൽ വീട്ടിൽ 
റോസമ്മ 1-11-2019 -ാം തീയതി 

മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . 
പത്ത നാ പു രം എ സ് . ബി . ഐ- യിലെ സ്വർണ പണയം 
തിരിച്ചെടുക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുംവേണ്ടി 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതയുടെ മകൾ 
റിഞ്ചു അലക്സസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയ തിൽ 
താഴെ പറയുന്നവർ പരേതയുടെ അവകാശികളാണെന്ന് 
അറിയുന്നു . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


കൊട്ടാരക്കര . 


പരേതയുമായുള്ള 


വയസ് 


Kunnathoor Taluk 


കമ് 
നമ്പർ 


അവകാശികളുടെ 

പേര് 


ബം 


പരസ്യം 


1 


റ്റി . ജി . അലക്സാണ്ടർ 


ഭർത്താവ് 


58 


2 


നിമിത റോസ് അലക്സ് 


മകൾ 


30 


3 


റിഞ്ചു അലക്സ് 


29 


33 


വ ര 


നമ്പർ എ3-3712 / 2021 . 

2021 ഏപ്രിൽ 12 . 
കുന്ന ത്തൂർ താലൂക്കിൽ കുന്ന ത്തൂർ വില്ലേ ജിൽ 
തുരുത്തിക്കര മുറിയിൽ ബി . എസ് . ഭവനം വീട്ടിൽ സജി ജി . വർഗ്ഗീസ് 
16-3-2021 -ാം തീയതി മരണപ്പെട്ടതിനാൽ പരേതന്റെ പേരിലുള്ള 
വിവിധ ആവ ശ്യ ങ്ങ ൾക്ക് ഹാജ രാ ക്കു ന്ന തിന് അവ കാശ 
സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ ഭാര്യ കുഞ്ഞുമോൾ സജി 
അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ് . ഈ അപേക്ഷയിന്മേൽ 
കുന്നത്തൂർ വില്ലേജാഫീസർ മുഖാന്തിരം നടത്തിയ അന്വേഷണ 
ത്തിലും വിചാ ര ണ യിലും 

അ യിൽ സാക്ഷി 
മൊഴിയിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും സജി ജി . വർഗ്ഗീസ് 
16-3-2021 -ാം തീയതി മരണമടഞ്ഞതായും പരേതന്റെ അവകാശി 
കളായി ചുവടെ ചേർക്കു ന്ന വർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 


പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
കമ നമ്പർ 1 മുതൽ 3 കക്ഷി കൾ പരേ തയുടെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പത്തനാപുരം തഹശീൽദാർ മുമ്പാകെ രേഖകൾ സഹിതം 
നേരിട്ട് ഹാജ രാ യി ബോധിപ്പി ക്കേ ണ്ടതാ ണ് . കാ ലാ വധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അവ കാശ 


താലൂക്കാഫീസ് , 
പത്തനാപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


261 


Gaz . No. 24 / 2021 / DTP ( CLR - Supplement ) . 

Digitally signed by Salim A 
Date : 2021.07.27 13:47:45 
+ 05'30 ' 


Salim A 


